Reg . No . രജി. നമ്പർ 
KL/ TV ( N ) /12 / 2012 - 2014 


Government of Kerala 
കേരള സർക്കാർ 

2012 


सत्यमेव जयते 


GOVERN 


കേരള 


ക 


RNMENT OF 


സർക്കാർ 


F KERALA 


പ 


KERALA GAZETTE 
- കേരള ഗസറ്റ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


12th June 2012 
2012 ജൂൺ 12 


Vol. LVII 


No. 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


24 


വാല്യം 57 


നമ്പർ 


22nd Jyaishta 1934 
1934 ജ്യേഷ്ഠം22 


PART III 


Ground Water Department 


ദർഘാസ് പരസ്യം 

ദർഘാസ് കവറിനു പുറത്ത് ടി പരസ്യ നമ്പരും തീയതിയും 
നമ്പർ 911/2011/ QSW. 

2012 മേയ് 21. 

മേൽവിലാസവും വ്യക്തമായി കാണിച്ചിരിക്കേണ്ടതുമാകുന്നു . 
കേരള ഗവർണ്ണർക്കു വേണ്ടി ഭൂജല വകുപ്പ് അസിസ്റ്റന്റ് 

പരസ്യമായ ലേലം അവസാനിച്ചാലുടൻ കിട്ടിയിട്ടുള്ള ദർഘാസുകൾ 
എക്സിക്യൂട്ടീവ് എൻജിനീയർ, സെൻടൽ വർക്ക്ഷോപ്പ് ആന്റ് 

പരസ്യമായി പരിശോധിക്കുന്നതും ലേലത്തിലോ ദർഘാസിലോ 
സ്റ്റോഴ്സ്, കാവ നാ ട്, കൊല്ലം - 3 - ന്റെ കാര്യാ ല യ ത്തിൽ 

ഉള്ള കൂടിയ തുക ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്നതിനേക്കാൾ 
ഇപ്പോഴത്തെ അവസ്ഥയിൽ സൂക്ഷിച്ചിരിക്കുന്ന ഉപയോഗ്യ 

കുറവല്ലെങ്കിൽ മാത്രം ടിയാന് ലേലം താൽക്കാലികമായി സ്ഥിര 
ശൂ ന്യമായ സാധ ന ങ്ങ ളുടെ പരസ്യമായ ലേല ദർഘാസ് 

പ്പെടുത്തുന്നതും, അടുത്ത രണ്ട് കൂടിയ തുക വിളിക്കപ്പെട്ട 
നടപടിക്രമം 2012 ജൂൺ മാസം 26 -ാം തീയതി 3 മണിക്ക് ഈ 

വരുൾപ്പെടെമൂന്നുപേരുടെയും നിരതദ്രവ്യം ഒഴികെ മറ്റുള്ളവരുടെ 
ആഫീസിൽവച്ച് നടത്തപ്പെടുന്നതാണ്. അന്നേദിവസം അവധി 

-- തുക അപ്പോൾതന്നെ തിരികെ കൊടു ക്കു ന്ന തു മാ ണ് . 
ആയി പ്രഖ്യാപിക്കപ്പെടുകയാണെങ്കിൽ അടുത്ത പ്രവർത്തി 

സ്ഥിരപ്പെട്ടു കിട്ടുന്നയാൾ നികുതി ഉൾപ്പെടെ മൊത്തം തുകയും 
ദിനത്തിൽ ഇതേ സമയം ടി നടപടികൾ നടത്തപ്പെടുന്നതാണ്. 

അടച്ച് സ്വന്തം ചിലവിൽ ടി സാധനം ടി ആഫീസിൽനിന്നും 

ഏഴ് ദിവസത്തിനുള്ളിൽ നീക്കം ചെയ്യേണ്ടതുമാകുന്നു . ലേല 
ലേലത്തിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കു ന്ന വർ അന്ന് തീയതിക്ക് മുമ്പുള്ള ഏഴ് ദിവസത്തിനുള്ളിൽ ടി സാധനം 
പകൽ 2 മണിക്ക് മുമ്പായി ടി ആഫീസിൽ - 7 ,500 

പരിശോധിക്കുവാൻ അനുവദിക്കുന്നതാണ്. മറ്റ് എല്ലാ ലേല 
( ഏ ഴാ യി രിത്തി അഞ്ഞൂറ് മാത്രം) അടച്ച് ടോക്കൺ 

ദർഘാസ് കേരള സർക്കാർ നിയമങ്ങളും നിബന്ധനകളും 
എടുത്തിരിക്കേണ്ടതും അഥവാ ദർഘാസ് തരുന്നവർ അസിസ്റ്റന്റ് 

ഇതിനും ബാധകമായിരിക്കും. 
എക്സിക്യൂട്ടീവ് എൻജിനീയർ, സെൻട്രൽ വർക്ക്ഷോപ്പ് ആന്റ് 

സ്റ്റോഴ്സ്, കാവ നാട്, കൊല്ലത്തിന്റെ പേരിൽ കൊല്ലത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
മാറാവുന്ന ഡാറ്റ് സഹിതം ലേലദിവസം 2 മണിക്ക് മുമ്പായി എഞ്ചിനീയറുടെ കാര്യാലയം, 

( ഒപ്പ്) 
ഈ ആഫീസിൽ സമർപ്പിക്കേണ്ടതാകുന്നു . എല്ലാവർക്കും സെൻട്രൽ വർക്ക്ഷോപ്പ് 
സുഗമമായി ദർഘാസ് നടപടിയിൽ പങ്കെടുക്കുന്നതിലേക്ക് ആന്റ് സ്റ്റോഴ്സ്, 

അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് 
വെള്ള കടലാസിലുള്ള അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. കാവനാട്, കൊല്ലം. 

എഞ്ചിനീയർ. 


ദർഘാസ് പരസ്യം 


മറ്റു വ്യവസ്ഥകൾ 


നമ്പർ DGT /260 / 2012. 


2012 മേയ് 22 . 


1. 


- കേരള ഗവർണ്ണർക്കുവേണ്ടി ഭൂജലവകുപ്പ്തൃശ്ശൂർ ജില്ലാ 
ഓഫീസർ താഴെ പറയുന്ന പ്രവൃത്തിക്ക് പരിചയ സമ്പന്നരായ 
കരാറുകാരിൽ/ സ്ഥാപനങ്ങളിൽനിന്നും മത്സരാടിസ്ഥാനത്തിലുള്ള 
പ്രവൃത്തിയുടെ പേരെഴുതി മുദ്രവെച്ച ദർഘാസുകൾ ക്ഷണിച്ചു 
കൊള്ളുന്നു . 


പൂരിപ്പിച്ച ദർഘാസുകൾ ജില്ലാ ഓഫീസർ, ഭൂജല 
വകുപ്പ്, സീതാറാം മിൽ ലെയിൻ, പൂങ്കുന്നം പി . ഒ., 
ത്യശ്ശൂർ - 680 002 എന്ന വിലാ സ ത്തിൽ മുക ളിൽ 
സൂചിപ്പിച്ച് സമയത്തിനുമുൻപ് ലഭിക്കേണ്ടതാണ്. 


2. പ്രവൃത്തി സംബ ന്ധിച്ച കൂടു തൽ വിവ ര ങ്ങ ൾ 

പൂങ്കുന്നത്തുള്ളഓഫീസിൽനിന്നും അറിയാവുന്നതാണ്. 


3 . 


സർക്കാർ ടെണ്ട റു കളെ സംബ ന്ധിക്കുന്ന എല്ലാ 
നിയമങ്ങളും ഈ ടെണ്ടറിനും ബാധകമായിരിക്കും. 


4 . 


ടെണ്ടർ റദ്ദാക്കുന്നതുൾപ്പെടെയുള്ള തീരുമാനങ്ങളെടു 
ക്കു ന്ന തി നുള്ള അധികാരം ജില്ലാ ഓഫീസറിൽ 
നിക്ഷിപ്തമായിരിക്കും. 


ദർഘാസ് നമ്പരും ജോലിയുടെ വിവരങ്ങളും - 25 /2012 -13 
തൃശ്ശൂർ ജില്ലയിലെ വിവിധ പഞ്ചായത്തുകളിൽ കുഴൽക്കിണർ 
കൈപ്പമ്പുകളുടെ അറ്റകുറ്റപ്പണികൾ നടത്തുക. 
അടങ്കൽതുക - - 3, 73,175. 
നിരതദ്രവ്യം - - 9, 350. 
ദർഘാസ് ഫോറത്തിന്റെ വില -- - 800 + വാറ്റ്. 

ദർഘാസ് ഫോറം നൽകിത്തുടങ്ങുന്ന സമയം 14 - 6 - 2012, 
10 മണി മുതൽ. 

ദർ ഘാസ് വിൽപ്പന അവ സാ നിക്കുന്ന തീയതിയും 
സമയവും 18 -6 - 2012 , 1 മണി വരെ. 

ദർഘാസ് സ്വീകരിക്കുന്ന തീയതിയും സമയവും 18 - 6- 2012, 
3 മണി വരെ. 

- ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 18 -6 -2012 , 
4 മണി. 

ജോലിചെയ്തു തീർക്കേണ്ട കാലാവധി 30 - 7 -2012. 


- 5. ടെണ്ടർ തുറക്കുന്ന ദിവസം എന്തെങ്കിലും കാരണ 

വശാൽ അവധി ദിവസമാവുകയാണെങ്കിൽ തൊട്ടടുത്ത 
പ്രവൃത്തി ദിവസം മേൽ പറഞ്ഞ അതേ സമയത്ത് 
തന്നെ ദർഘാസ് തുറക്കുന്നതായിരിക്കും. 


ജില്ലാ ആഫീസ്, 
പൂങ്കുന്നം, തൃശ്ശൂർ. 


( ഒപ്പ്) 
ജില്ലാ ഓഫീസർ. 


